GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഒക്ടോബർ 27 
27th October 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 11 
11th Thulam 1196 


42 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 5 
5th Karthika 1942 


PART III 
Forest Department 


വൈൽഡ് ലൈഫ് ഡിവിഷൻ , തിരുവനന്തപുരം 


ഇ - ലേല പരസ്യം 


നമ്പർ എ1-2706 / 2020 . 

2020 ഒക്ടോബർ 6 . 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ പരിധിയിലുള്ള കോട്ടൂർ എ.ബി.പി , റെയിഞ്ചിലെ ആന പുനരധിവാസ 
കേന്ദ്രത്തിലെ മരങ്ങൾ മുറിച്ചതുവഴി ശേഖരിച്ച താഴെപ്പട്ടികയിൽ കാണിച്ചിട്ടുള്ള അക്കേഷ്യ തടി , നെയ്യാർ വന്യജീവിസങ്കേതത്തിലെ 
ആനപ്പാറ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്തുനിന്നും ശേഖരിച്ച അക്കേഷ്യ തടിയും 16-9-2014 - ലെ 36 -ാം നമ്പർ 0411 /2014 - ലെ 43 -ാം 
നമ്പർ , 24-2-2015 - ലെ 8 -ാം നമ്പർ , 25-8-2015 - ലെ 34 -ാം നമ്പർ , 13-10-2015 - ലെ 40 -ാം നമ്പർ , 1-11-2016 - ലെ 43 -ാം നമ്പർ എന്നീ 
ഗസറ്റുകളിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള പൊതുദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല 
വ്യവസ്ഥകൾക്കും കൂടാതെ ഇതിലേക്കായി M / s . MSTC , Ltd. www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെ 
പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകൾക്കും വിധേയമായി ഇ - ലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നതാണ്. ചുവടെ ചേർക്കുന്ന 
പട്ടി ക യിൽ വിവ രി ക്കുന്ന ഉൽപ്പന്ന ങ്ങൾക്ക് പുറമേ , ടി ഇ - ലേ ല ത്തിന് മുൻപു വരെ ശേഖ രിച്ച് അട്ടി വെവയ് ക്കുന്ന 
ഉൽപ്പന്നങ്ങളും ടി ഇ - ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. 

ഇ - ലേല ( പമാ ണ ങ്ങളും ഇ - ലേല ഷഡ ളും www. mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യ മാ ണ് . 
ഇ- ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി സമർപ്പിക്കുന്ന നിരതദ്രവ്യം SBI-യുടെ Internet Online Banking വഴിയോ മറ്റ് 
ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല പ്രമാണങ്ങൾ www.mstcecommerce.com 
എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല 
പ്രമാണങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ NIC- ൽ നിന്നോ www.mstcecommerce.com വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന 
Help desk -ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് ആവശ്യമായ 
വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും 


Gaz . No. 42 / 2020 / DTP ( Forest ) . 


487 


574 


KERALA GAZETTE 


[PART III 


ഇ- മെയിൽ അഡ്രസ്സും) ഇ - ലേ ല പ മാ ണ ങ്ങളോടൊപ്പം സമർപ്പിക്കേ ണ്ട താണ്. ഈ വിവ ര ങ്ങൾ ഉൾപ്പെ ടു ത്താത്ത 

പമാ ണ ങ്ങ ൾ നിര സി ക്ക പ്പെ ടു ന്ന താണ്. കരാ റു കാർ വി വ ര ങ്ങ ൾ അപ് ലോഡ് ചെയ്യു ന്ന തിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 


ല ല 


ടി ഇ- ലേ ല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ അ വ രുടെ സ്ഥിര മായ മേൽവിലാസവും കയ്യൊപ്പും 
സാക്ഷ്യ പ്പെ ടു ത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സ റിൽനിന്നും വാങ്ങി ഇ- ലേ ല ത്തി ന് നിര ത ദ വ്യം 
കെട്ടിവയ്ക്കുന്നതോടൊപ്പം ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ 
ഇല്ലാത്തവരുടെ ഇ - ലേല പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുൻപായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും 
നേരിൽകണ്ട് ബോധ്യപ്പെട്ടു കൊ ള്ളണ്ട താ ണ് . ഇ- ല ല ത്തിന് 

ശ ഷ മ ള ള 

പ രാ തി ക ൾ പ രി ഗ ണി ക്കു ന്ന ത ല്ല . 
ഈ വിജ്ഞാപന തീയതിക്ക് മുമ്പായി ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും 
ടി ഇ - ലേലത്തിന് ബാധക മാ യി രിക്കും, വിൽപ്പനയ്ക്ക് വച്ചിട്ടുളള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് 
ആവശ്യമായി വരുന്നപക്ഷം ആയത് കഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളു. വിവിധ തോട്ടങ്ങളിലെ ജോലികൾ 
നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ലേലത്തിന് മുൻപ് വരെ ഡമ്പിംഗ് ഡിപ്പോയിൽ ഇറക്കി വോട്ടുചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടി 
ടി ഇ - ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. 


പട്ടിക 


റെയിഞ്ച് 


ലോക്കേഷൻ 


ക്രമ 
നമ്പർ 


ഉല്പന്നത്തിന്റെ 

ഇനം 


അളവ് 
( ഉദ്ദേശം ) 


1 


എ.ബി.പി. റെയിഞ്ച്, 

കോട്ടൂർ 


22 M3 


ഇ.ആർ.സി. പ്രാജക്ട് ഏര്യാ 

കാപ്പുക്കാട് 


അക്കേഷ്യ തടികൾ 


2 


നെയ്യാർ വന്യജീവിസങ്കേതം 


ആനപ്പാറ കമ്മ്യൂണിറ്റി ഹാൾ 

പരിസരം 


അക്കേഷ്യ തടികൾ 


6 M3 


ഇ - ലേല തീയതി - 6-11-2020 ( 11.30 a . m . to 1.30 p . m . } , 25-11-2020 ( 11.30 a . m . to 1.30 p . m . , 

10-12-2020 ( 11.30 a . m . to 1.30 p . m . ) , 30-12-2020 ( 11.30 a . m . to 1.30 p . m . } 

& 15-1-2021 ( 11.30 a . m . to 1.30 p . m . } 
നിരതദ്രവ്യം: _ X 25,000 . 


തുക രേഖ പ്പെ ടു ത്തു ന്ന 


ലേല ക്കാാ രുടെ പേരിൽ ഇ- ലേലം 


ഇ- ലേ ല ത്തിൽ ഏറ്റവും കൂടിയ ഉചി ത മായ 
സ്ഥിരപ്പെടുത്തുന്നതാണ്. 


ഇ- ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ എം . എസ്.റ്റി.സി. ലിമിറ്റഡിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ 
ചെയ്തിരിക്കണം. ഇ - ലേല നിബന്ധനകൾ എം.എസ്.റ്റി.സി. ലിമിറ്റഡിന്റെ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ 
ലഭ്യമാണ്. 

കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയത്തിൽ നിന്നോ കോട്ടൂർ എ.ബി.പി. റെയിഞ്ച് 
ഡെപ്യൂട്ടി വാർഡന്റെ കാര്യാലയത്തിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


വൈൽഡ് ലൈഫ് ഡിവിഷൻ , തിരുവനന്തപുരം 


-0471-2360762 . 


എ.ബി.പി. റെയിഞ്ച്, കോട്ടൂർ 


8547602969 . 


നെയ്യാർ വന്യജീവിസങ്കേതം -8547602970 . 


No. A1-27062020 . 


6th October 2020 . 


It is hereby notified that the acacia timber collected through the felling of trees from the Elephant Rehabilitation 
Project area in ABP Range & acacia timber collected from Anappara Community Hall area in Neyyar Wildlife Sanctuary of 
Thiruvananthapuram Wildlife Division will be sold through e - auction as shown in the schedule by the Wildlife Warden , 
Thiruvananthapuram or any officer authorized by him subject to the terms and conditions published in Kerala Gazette 
No , 36 dated 16-9-2014 , Gazette No. 43 dated 4-11-2014 , Gazette No. 8 dated 24-2-2015 , Gazette No. 34 dated 25-8-2015 and 
Gazette No. 40 dated 13-10-2015 and other conditions prevailing in the Forest Department. 

Besides the approximate quantity shown in the schedule , the quantity if any delivered to dumping 
sites before the date of e - auction will also be included in the sale . e - auction documents and connected 
records are available in the website : www.mstcecommerce.com . The Earnest Money Deposit should be submitted on 
e -payment / e -treasury /demand draft/ 

MSTC through the internet online banking of SBI or through NEFT for other banks . 


488 


27th OCT. 2020 ] 


FOREST DEPARTMENT 


575 


For submission of e - auction visit the website : www.mstcecommerce.com . All bids / e - auction documents are to be submitted 
online only and in the designated online cover ( s ) /envelop ( s ) on the www.mstcecommerce.com . website and e - auction 
documents submitted manually / through post will not be entertained . 

Online e - Auction /bids are to be accompanied with relevant documents . Any further clarification on this e - auction 
can be obtained from NIC / the e - auction Helpdesk number available in the website www.mstcecommerce.com . and from the 
office of the Wildlife Warden , Thiruvananthapuram during the office hours . The details regarding e - Payment ( Bidder s 
Bank Account No , where he/ she is having core banking facility and email ID ) should be submitted along with the 
e - auction documents . e -auction documents without these details will not be accepted . The Forest Department will not be 
responsible for any inconvenience or loss to the Bidder while uploading /downloading the documents . 

The bidders who wish to participate in the e - auction should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned Village Officer, or any other approved identity documents 
along with the EMD through online . Those who do not produce any approved Identity Card or certificate will not be 
eligible to participate in the e - auction . 


Intending persons may ensure the quantity and quality of materials put up for e - auction before the commencement 
of the same and no complaints will be entertained after the e - auction . In case any Govt . Department requires any of the 
materials put up for the e -auction, the quantity remaining after their selection only will be re - auctioned . The quantity that 
may become ready for sale after the publication of this notification will also be included in the e - auction . Any further 
notification to the sale conditions that may be issued by the Government after the issuance of this notification will also 
be applicable to this e - auction . The unsold materials in the e - auction will be placed along with the materials that may 
arrive in depot will be sold on auction date shown the schedule and separate notification will not be published 
for the same . 


Further details and information can be had from this office or from ABP Range , Kottoor during working hours . 


SCHEDULE 


SI . 
No. 


Range 


Location 


Species 


Quantity 


1 


ABP Range, Kottoor 


Acacia Timber 


22 M 


ERC Project area at 

Kappukadu 


2 


Neyyar Wildlife 


Anappara Community Hall 


Acacia Timber 


6 M 


Sanctuary 


area 


Date of e - auction— 6-11-2020 ( 11.30 a . m . to 1.30 p . m . ) , 25-11-2020 ( 11.30 a . m . to 1.30 p . m . ) , 10-12-2020 
( 11.30 a . m . to 1.30 p . m . ) , 30-12-2020 ( 11.30 a . m . to 1.30 p . m . ) & 15-1-2021 ( 11.30 a . m . to 1.30 p . m . ) . 

Earnest Money Deposit— * 25,000 . 


The e - auction will be knocked down in the name of the highest bidders . 

Those who are interested to participate in the e - auction should be registered buyer online with MSTC limited , 
Bangalore . Conditions for e - auction will be available at the website : www.mstcecommerce . com . 

Telephone No. Wildlife Warden , Thiruvananthapuram — 0471-2360762. 


ABP Range , Kottoor — 8547602969 


Neyyar Wildlife Sanctuary — 8547602970. 


( Sd . ) 


Office of the Wildlife Warden , 
Forest Complex, Vattiyoorkavu P. O. , 
Thiruvananthapuram - 13. 


Wildlife Warden 
( For and on behalf of the Governor of Kerala) . 


489 


576 


KERALA GAZETTE 


[PART III 


കോതമംഗലം ഡിവിഷൻ 


ഇ - ലേല പരസ്യം 


നമ്പർ എൽ1-2378 / 2020 . 


2020 ഒക്ടോബർ 8 . 


കോതമംഗലം ഡിവിഷനിലെ മുള്ളരിങ്ങാട് റെയിഞ്ചിന്റെ അധികാരപരിധിയിൽ ഉൾപ്പെട്ട തലക്കോട് 1986 മിക്സഡ് 
പ്ലാന്റേഷനിൽ ഇഞ്ചപ്പാറ ഭാഗത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മട്ടി , ഇലവ് എന്നീ മൃദു ഇനങ്ങളിൽപ്പെട്ട 18 മരങ്ങൾ 
നിൽപ്പവസ്ഥയിൽ 10-12-2013 - ലെ 49 -ാം നമ്പർ , വാല്യം II [ നോട്ടിഫിക്കേഷൻ നമ്പർ Pro ( 5 ) 26274 , 12 തീയതി 22-11-2013 ] 
കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള പൊതു ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല 
വ്യവസ്ഥകൾക്കും വിധേയമായി കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഇ - ലേലത്തിലൂടെ വിൽക്കുന്നതാണ്. താഴെ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉദ്ദേശ അളവാണ്. ഇ - ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിന് മുമ്പ് ? 3,500 (മൂവായിരത്തി അഞ്ഞൂറ്) പേയ്മെന്റ് ( ഇ - ട്രഷറി/ ഡിമാന്റ് 
ഡാറ്റ് { MSTC Ltd. വഴി നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന ഇ - ലേലക്കാരൻ ഇ - ലേലത്തുകയുടെ 35 % ഇ - ലേല 
ദിവസം തന്നെ " ഇ - പേയ്മെന്റായി കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ ഇ - ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ 
നിലവിലുള്ള തുമായ എഫ് . ഡി . റ്റി . ആദായ നികുതി, ജി . എസ് . ടി . , മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം 
അടയ്ക്കേണ്ടതാണ്. 


- 


ലേ പ്രമാ ണ ങ്ങളും ഇ - ലേല ഷെഡ ളുകളും www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം SBI-യുടെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ മറ്റ് 
ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈനായി ഇ - ലേലത്തിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല പ്രമാണങ്ങൾ 
സമർപ്പിക്കാൻ www.mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 


എല്ലാ ഇ - ലേലപ്രമാണങ്ങളും www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ കവറുകളിൽ 
ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേലപമാണങ്ങൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേലപ്രമാണങ്ങൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


ഓൺലൈൻ ഇ - ലേല ( പ്രമാണങ്ങളോടൊപ്പം സ്കാൻ ചെയ്തു ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി സമർപ്പിക്കാത്തതും 
അ വ യുടെ ഒറിജിനൽ തുറക്കു ന്നതിന് മുമ്പ് സമർപ്പിക്കാത്ത തു മായ ഇ - ലേല ( പമാ ണ ങ്ങൾ നിര സിക്ക പ്പെടുന്ന താണ്. 
ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ . ഐ . സി . - യിൽ നിന്നോ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ 
പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് 
അറിയാവുന്നതാണ്. ഇ - പേയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( ലേലക്കാരൻ ഇടപാട് നടത്തുന്ന കോർബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് 
അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ സ്സും ) ഇ- ലേ ലത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ 
ഉൾപ്പെടുത്താത്ത ഇ - ലേലപ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി 
പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. ലേലക്കാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 


ടി ഇ - ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ അ വ രുടെ സ്ഥിര മായ മേൽ വി ലാ സവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി ഇ - ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്ന 
തോടൊപ്പം ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ 
ഇ - ലേലപ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും 
നേരിൽ കണ്ട് ബോദ്ധ്യ പ്പെടേ ണ്ട താണ്. ഇ- ലേല ത്തി നു ശേ ഷ മുള്ള പരാതികൾ പരിഗണിക്കു ന്ന ത ല്ല . ടി വിജ്ഞാപന 
തീയതിക്ക് മുമ്പായി ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്ത ര വുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി 
ഇ - ലേലത്തിന് ബാധകമായിരിക്കും. വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായി 
വരുന്നപക്ഷം ആയത് കിഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇ - ലേലത്തിൽ വിൽക്കുകയുള്ളൂ . താഴെ പരാമർശിച്ചിരിക്കുന്ന 
തീ യ തി യിൽ നട ത്ത പ്പെ ടുന്ന ഇ- ലേ ല ത്തിൽ വിറ്റു പോകാത്ത ഉൽപ്പന്ന ങ്ങൾ താഴെ കാണിച്ചിട്ടുള്ള അടുത്ത ലേ 
തീയതിയിൽത്തന്നെ ഇ - ലേലം നടത്തുന്നതായിരിക്കും. ഇതിനായി ഇ - ലേല പരസ്യം പ്രത്യേകം പ്രസിദ്ധപ്പെടുത്തുന്നതല്ല. ഉടമ്പടി 
കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 30 ദിവസമാണ്. താഴെ വിവരിച്ചിട്ടുള്ള ലേലത്തീയതിയിൽ 
ഇ - ലേലത്തിൽ വിറ്റുപോകാത്ത ഉല്പ്പന്നങ്ങൾ 11-11-2020 - ൽ മുള്ളരിങ്ങാട് റെയ്ഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പൊതുലേലം ചെയ്ത് വിറ്റഴിക്കുന്നതായിരിക്കും. 
ടി ലേലത്തീയതിയിലും ഉല്പന്നങ്ങൾ വിറ്റുപോകാത്തപക്ഷം 18-11-2020 - ൽ പൊതുലേലം നടത്തുന്നതാണ്. 

റെയിഞ്ച് മുള്ളരിങ്ങാട്. 
തോട്ടത്തിന്റെ പേര് തലക്കോട് 1986 മിക്സഡ് പ്ലാന്റേഷൻ. 
ഉൽപ്പന്നത്തിന്റെ വിവരം - മട്ടി , ഇലവ് എന്നീ ഇനത്തിൽപ്പെട്ട നിൽപ്പ് മൃദുമരങ്ങൾ. 
അളവ് (ഉദ്ദേശം ) തടി -16,467 M3 , വിറക് 9.558 MT. 


490 


27th OCT. 2020 ] 


FOREST DEPARTMENT 


577 


m100 01103,500 . 


-celej owo30-10-2020 & 9-11-2020 . 


moelo - OeconOŠ 1986 oldma zocộnum . 


ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ എം.എസ്.റ്റി.സി. ലിമിറ്റഡിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ 
ചെയ്തിരിക്കണം . ഇ - ലേല നിബന്ധനകൾ എം.എസ്.റ്റി.സി, ലിമിറ്റഡിന്റെ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 


D51008 10681300 CDI0200elo Wallum08 Googõ 630ndmoos soojaejoo0108 mlemo 2930168135š poomi 
ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


ഫോൺ നമ്പർ : കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് 0485 2822317 . 


മുള്ളരിങ്ങാട് റെയ്ഞ്ച് ഓഫീസ് -0485 2856954 .. 


No. L1-2378 / 2020 . 


8th October 2020 . 


It is hereby notified that soft wood standing trees in Thalakkodu mixed plantation at Inchappara area in 
Mullaringad Range of Kothamangalam Division will be sold through e - Auction as shown in the schedule , by the 
Divisional Forest Officer, Kothamangalam or any officer authorized by him , subject to the conditions published in Kerala 
Gazette No. 36 dated 16-9-2014 , Gazette No. 43 dated 4-11-2014 , Gazette No. 8 dated 24-2-2015 , Gazette No. 34 dated 
25-8-2015 , Gazette No. 40 dated 13-10-2015 , Gazette No. 43 dated 1-11-2016 vide Notification No. Pro . ( 4 ) 26243/13 , dated 
21-11-2015 of the Additional Principal Chief Conservator of Forests ( P ) , Thiruvananthapuram and other conditions 
prevailing in the Forest Department. 


e - Auction documents and connected records are available in the website : www.mstcecommerce.com . The Earnest 
Money Deposit should be submitted on e - payment/ e -treasury /demand draft/MSTC through the Internet online banking of 
SBI or through NEFT for other banks. For submission of e - auction visit the website : www.mstcecommerce.com . All bids / 
e - auction documents are to be submitted online only and in the designated online cover ( s ) / envelop ( s ) on the 
www.mstcecommerce.com . Website and e - auction documents submitted manually /through post will not be entertained . 


Online e - Auction /bids are to be accompanied with relevant documents . e - Auction / bids received online without the 
scanned copies of relevant documents will not be considered and shall be summarily rejected. Any further clarification on 
this e - Auction can be obtained from NIC /the e - Auction Helpdesk number available in the www.mstcecommerce.com 
website and from the office of the Divisional Forest Officer, Kothamangalam during the office hours . The details regarding 
e - Payment ( Bidder s Bank Account No , where he/ she is having core banking facility and email id ) should be submitted 
along with the e - Auction documents . e - Auction documents without these details will not be accepted . 


Technical bid and financial bid shall be submitted in their respective designated online covers . 


The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading / 
downloading the bid . 


Interested persons may ensure the quantity and quality of materials put up for e - auction before the commencement 
of the same and no complaints will be entertained after the e - auction . The bidders should produce a Certificate showing 
the permanent address and signature of the bidders duly attested by the concerned Village Officer, or any other approved 
identity documents along with the EMD through online . Those who do not produce any approved Identity Card or 
Certificate will not be eligible to participate in the e -auction . 


In case any Government department requires any of the materials put up for the e - auction the quantity remaining 
after their selection only will be re - auctioned . The quantity that is ready for sale after the publication of this notification 
will be included in the tender cum auction . Any further notification to the sale conditions that may be issued by the 
Government after the issuance of this notification will also be binding to this tender - cum auction . The unsold materials in 
the e - auction will be sold on the next auction date shown in the schedule and separate notification will not be published 
for the same . The unsold materials in the e - auction scheduled below will be sold out in public auction by the Divisional 
Forest Officer or any officer authorized by him on 11-11-2020 and 18-11-2020 without publishing separate notification. 


Further details and information can be had from this office or Mullaringad Range Office during the working hours . 


Gaz . No. 42 /2020 /DTP ( Forest ). 


491 


578 


KERALA GAZETTE 


[PART III 


Range — Mullaringad .. 
Name of site - 1986 Thalakkodu mixed plantation (Inchappara area ). 
Species — Matti & Elavu . 

. 
Quantity ( Approximate )—Timber - 16.467 M) , Firewood - 9.558 MT. 


The e - auction will be knocked down in the name of the highest bidders . 
Earnest Money Deposit— * 3,500 . 
E - auction date - 30-10-2020 & 9-11-2020 . 


Place — 1986 Thalakkodu mixed plantation ( Inchappara area ). 

Those who are interested to participate in the e - auction should be registered online with MSTC Limited , Banglore . 
Conditions for e -auction will be available at the website www.mstcecommerce.com . 


Telephone No. : Divisional Forest Office , Kothamangalam — 0485 2822317 . 

Range Forest Office , Mullaringad_0485 2856954 . 


Office of the Divisional Forest Officer, 
Kothamangalam . 


P. R. SURESH IFS , 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


മണ്ണാർക്കാട് ഡിവിഷൻ 


നോട്ടീസ് 


നമ്പർ എ3-140412020 . 

2020 സെപ്റ്റംബർ 14 . 
മണ്ണാർക്കാട് ഡിവിഷനിലെ അഗളി റെയിഞ്ചിലെ ഒമ്മല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വി.എഫ്.സി. ഐറ്റം നമ്പർ 111 
ഗുളിക്ക ടവ് സർക്കാർ നിക്ഷിപ്ത വന ത്തിൽ അനധികൃ ത മായി (പവേ ശിച്ച് , നിന്നിരുന്ന തായ 5 പച്ച് ചന്ദ ന മ ര ങ്ങ ൾ 
കടത്തികൊണ്ട് പോയ കുറ്റത്തിന് രജിസ്റ്റർ ചെയ്ത ഒ.ആർ. 512020 നമ്പർ കേസിൽ 8-2-2020 - ന് സർക്കാർ കസ്റ്റഡിയിൽ എടുത്ത 
KL 13AA - 313 നമ്പർ എർട്ടിഗ കാർ ഉൾപ്പെടെയുള്ള തൊണ്ടി വഹകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായി 12-8-2020 -ാം 
തീയതിയിലെ A3-1404 /2020 നമ്പർ പ്രകാരം ടി വാഹന ഉടമയ്ക്ക് നോട്ടീസ് നൽകിയെങ്കിലും ടിയാൻ കൈപ്പറ്റുകയോ ആക്ഷേപം 
ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല . ആയതിനാൽ KL 13AA - 313 നമ്പർ എർട്ടിഗ കാർ ഉൾപ്പെടെയുള്ള തൊണ്ടി വഹകൾ സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതിനെതിരെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മണ്ണാർക്കാട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ബോധിപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഇനിയൊരറിയിപ്പ് കൂടാതെ തന്നെ മേൽപറഞ്ഞ വാഹനവും, 
തൊണ്ടി വഹകളും സർക്കാരിലേക്ക് കണ്ടുകെട്ടി മുതൽ കൂട്ടുന്നതായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
ആരണ്യകം, മണ്ണാർക്കാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


492 


